






© eae Regn. No. KERBIL/2012/45073 
Ol, dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ ans 
Government of Kerala VANEGE Reg. No. KL/TV(N)/634/2021-2023 
2021 RES Ai 
Bp 
aS TPS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 
PART III 
Commissionerate of Land Revenue 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


492 





Kondotty Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി2-6259 /2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊണ്ടോട്ടി താലൂക്കില്‍ നെടിയിരുപ്പ്‌ വില്ലേജില്‍ 
അനുഗ്രഹ വീട്ടില്‍ കൊണ്ടോട്ടി പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന ലളിത, വി. എന്നവര്‍ 19-5-2018-ാം തീയതി 
മരണപ്പെട്ടിരി ക്കു ന്നു. ടിയാളുടെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകന്‍ ബിനീഷ്‌, പി. 
ഈ ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ നെടിയിരുപ്പ്‌ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശിയായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ബിനീഷ്‌, പി. മകന്‍ 31 


മൂകളില്‍ പറഞ്ഞയാളെ മാഠ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പി ക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ ലഭിക്കുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-6260/2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊണ്ടോട്ടി താലൂക്കില്‍ കൊണ്ടോട്ടി വില്ലേജില്‍ 
കുമ്മാളി വീട്ടില്‍ കൊണ്ടോട്ടി പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന കെ. അബൂബക്കര്‍ എന്നയാള്‍ 29-12-2019-0൦ 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുദവേണ്ടി ടിയാന്റെ മകന്‍ ഫിറോസ്ഖാന്‍, കെ. 
ഈ ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കൊണ്ടോട്ടി 


വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫിറോസ്ഖാന്‍, കെ. മകന്‍ 38 


2 നൌഫല്‍, കെ. 33 


2 


3 സഹീത, കെ. പി. രണ്ടാം ഭാര്യ 48 


മുകളില്‍ പറഞ്ഞവരെ മാതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പി ക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ ലഭിക്കുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


126 


(3) 


നമ്പര്‍ സി2-6394//2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊണ്ടോട്ടി താലൂക്കില്‍ പള്ളിക്കല്‍ വില്ലേജില്‍ 
ഉണ്ണ്യാല്‍പറമ്പ്‌ വീട്ടില്‍ കുമ്മിണിപറമ്പ്‌ പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന പാത്തുമ്മുണ്ണി എന്നവര്‍ 11-2-2010-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകന്‍ സൈതലവി ഈ 
ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ പള്ളിക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫാത്തിമ മകള്‍ 70 
2 ഖദീജ + 67 
3 ബീരാന്‍ മകന്‍ 58 


സൈതലവി കോപ്പിലാന്‍ 57 


5 ആമിനക്കുട്ടി 56 


6 അബ്ദുറഹിമാന്‍ മകന്‍ 50 


മുകളില്‍ പറഞ്ഞവരെ മാതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ ഗസ്റ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പി ക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ ലഭിക്കുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി2-6623//2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊണ്ടോട്ടി താലൂക്കില്‍ കുഴിമണ്ണ വില്ലേജില്‍ 
കടവത്ത്‌ വീട്ടില്‍ പുളിയക്കോട്‌ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന ആണ്ടി, കെ. എന്നയാള്‍ 


മരണപ്പെട്ടിരി ക്കു ന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 


17-5-2020-ാ൦ തീയതി 


സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ സത്യന്‍, കെ. 
ഈ ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുഴിമണ്ണ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 യശോദ, കെ. ഭാര്യ 74 

2 സത്യന്‍, കെ. മകന്‍ 52 

3 പ്രേമലത, കെ. മകള്‍ 48 

4 പ്രിയസൂധ, കെ. 55 46 

5 ജയലളിത, കെ. 93 43 

6 സൂഗതന്‍, കെ. മകന്‍ 43 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 493 





മുകളില്‍ പറഞ്ഞവരെ മാതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പി ക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ ലഭിക്കുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


MaUe avl2-6525 /2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
ച്ചെമ്പ ചോറയില്‍ വീട്ടില്‍ പുതുക്കോട്‌ പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന ശങ്കരന്‍ എന്നയാള്‍ 12-11-2011-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ അയ്യപ്പന്‍ ഈ 
ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വാഴയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 കാരിച്ചി, സി. ഭാര്യ 83 

2 അയ്യപ്പന്‍, സി. മകന്‍ 56 

3 ശാരദ, സി. മകള്‍ 56 

4 വേലായുധന്‍, സി. മകന്‍ 55 

5 പുഷ്പലത, സി. മകള്‍ 47 


മുകളില്‍ പറഞ്ഞവരെ മാതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പി ക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ ലഭിക്കുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി2-626 /2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
എല്‍. ആര്‍. കോട്ടേജ്‌, പുലാധപ്രത്തൊടി വീട്ടില്‍ 
അഴിഞ്ഞിലം പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
രഘുനാഥന്‍, കെ. എന്നയാള്‍ 30-7-2019-ഠാം തീയതി 
മരണപ്പെട്ടിരി ക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ ലളിത, പി. കെ. 
ഈ ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ വാഴയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലളിത, പി. കെ. ഭാര്യ 66 

2 രാജേഷ്‌, പി. മകന്‍ 45 

3 ലിനീഷ്‌, പി. > 44 

4 രജിത, പി. മകള്‍ 41 


മുകളില്‍ പറഞ്ഞവരെ മാതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ ഗസ്റ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ ലഭിക്കുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ) 


കൊണ്ടോട്ടി. തഹശീല്‍ദാര്‍. 


KOZHIKKODE DISTRICT 
Form-18 A 
[See Sec. 57 (1)] 


DECLARATION 


LAWFUL SUCCESSION OF PURCHASE OF 
IMMOVABLE PROPERTY 


Ref. J-3231/2018 (2). IIth December 2020. 


The Government of Kerala purchased for 2 1 
(Rupee One Only) the immovable property specified below 
at the sale on the day of 6th July 2004 for recovery of 
KSIDC arrears amounting to = 1,97,24,000 for the period 
1-7-1999 due from Sri K. K. Rajagopalan Nambiar residing 
at Kallod in Eravattore Village, Koyilandy Taluk, Kozhikod 
District and whereas the Sub Collector, Kozhikode has 
confirmed the sale in his order No. D 3993/05, 
dated 14-12-2005 under section 54 of the Kerala Revenue 
Recovery Act 1968, it is hereby declared under Sub- 
section (1) of section 57 of the said Act that the 
Government of Kerala is the lawful successor to all the 
rights of the former land holder in the said immovable 
property. 

SPECIFICATION OF THE PROPERTY 

District — Kozhikode 

Taluk—Koyilandy 

Village— Eravattur 

Amsom/Desom— Kallot R. S 22/5 


Extend—50 Cent (20.23 Ares) 
Boundaries: 


North: Narendran 
West: Variyamveed Paramb 
South: Nilam Convert to Kuni 


East:  Nilam 
Revenue Divisional Office, (Sd.) 
Vadakara. Revenue Divisional Officer. 


127 


